Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Government of Kerala Reg. No. KL/TV(N)/634/2021 -2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ്രുവരി 16 








തിരുവനന്തപുരം, 16th February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 4 7 
Vol. X Thiruvananthapuram, 4th Kumbham 1196 No. 
1942 മാഘം 27 
Tuesday 


27th Magha 1942 








PART 111 


Commissionerate of Land Revenue 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1229 





Aluva Taluk 


ലേല പരസ്യം 


നമ്പര്‍ സി1-6395/2019. 2021 ജനുവരി 12. 


ആലുവ താലൂക്ക്‌, വടക്കുംഭാഗം വില്ലേജ്‌, വില്ലേജ്‌ 
ഓഫീസ്‌ പരിസരത്ത്‌ അപകടകരമായ രീതിയില്‍ നില്‍ക്കുന്ന 
മഴമരം പരസ്യമായി ലേലം ചെയ്ത്‌ വില്‍ക്കുന്നതിന്‌ 
ആലു തഹശിീല്‍ദാര്‍ (ഭൂരേഖ) ഉത്തരവായിട്ടുള്ളതാണണ്‌. 
ലേലം ചെയ്യപ്പെടുന്ന മരത്തിന്റെ ഇനം, അളവ്‌ എന്നിവ 
ചുവടെ ചേര്‍ക്കുന്നു. 


ഇന വിവരം 








ഇനം GBH തടി വിറക്‌ 
അളവ്‌ 00) അളവ്‌ 07) 
മഴമരം 405 6.021 14.278 





വടക്കുംഭാഗം വില്ലേജ്‌ ഓഫീസ്‌ കോമ്പാണ്ടില്‍ 
നില്‍ക്കുന്നതും മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളതുമായ ലേലവസ്തൂ 
പകല്‍ 10 മണി മൂതല്‍ 5 മണിവരെ പരിശോധിക്കുന്നതിന്‌ 
സൌഈകര്യമുണ്ടായിരിക്കുന്നതാണ്‌. മേല്‍ വിവരിച്ച പ്രകാരമുള്ള 
മരങ്ങള്‍ പരസ്യ്യ ലേലം വ്യവസ്ഥകള്‍ അനുസരിച്ച്‌ 18-2-2021-90 
തീയതി 11.30 8൩-ന്‌ വടക്കുംഭാഗം വില്ലേജ്‌ ഓഫീസില്‍വച്ച്‌ 
നടത്തുന്നതാണ്‌. ടി തീയതിയില്‍ ഏതെങ്കിലും 
കാരണവശാല്‍ ലേലം നടക്കാതിരുന്നാല്‍ 18-3-2021-90 
തീയതിയിലും പ്രസ്തുത ദിവസവും ലേലം നടക്കാതിരുന്നാല്‍ 
22-4-2021-90 തീയതിയിലും ഇതേ സ്ഥലത്തും ഇതേ 
സമയത്തും ലേല നടപടികള്‍ സ്വീകരിക്കുന്നതാണ്‌ . 
ലേലത്തില്‍ പങ്കെടുക്കുന്നവര്‍ നിശ്ചിത ദിവസം 11.30 മണിക്ക്‌ 
മുമ്പായി നിശ്ചിത സ്ഥലത്ത്‌ എത്തിച്ചേരേണ്ടതാണ്‌. 


ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ താല്‍പര്യമുള്ളവര്‍ 
ലേലത്തിന്‌ മുമ്പായി F 2,500 നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ട 
താണ്‌. കൂടുതല്‍ തുകയ്ക്ക്‌ ലേലം കൊണ്ടയാള്‍ പേരില്‍ 
ലേലം താല്‍ക്കാലികമായി ഉറപ്പിച്ച്‌ ലേലം സ്ഥിരപ്പെടുത്തി 
ജില്ലാ കളക്ടര്‍ ഉത്തരവാകുന്ന മുറയ്ക്ക്‌ ലേല വസ്തുക്കള്‍ 
വിട്ടു തരുന്നതുമാണ്‌. മുഴുവന്‍ ലേല തുകയും ചരക്ക്‌ സേവന 
നികുതി ഉള്‍പ്പടെ നിയമാനുസൃത എല്ലാ അനുബന്ധ 
നികുതികളും ലേലം കൊണ്ടയാള്‍ അന്നേ ദിവസംതന്നെ 
അടയ്ക്കേണ്ടതാണ്‌. അപ്രകാരം ലേലം കൊണ്ടയാള്‍ 10 
ദിവസത്തിനകം ടി മരങ്ങള്‍ ലേലംകൊണ്ടയാളുടെ 
ഉത്തരവാദിത്വത്തിലും ചെലവിലും മറ്റാര്‍ക്കും നാശനഷ്ടം 
ഉണ്ടാകാത്തവിധവും ലേല വസ്തുക്കള്‍ നീക്കം 
ചെയ്യേണ്ടതാണ്‌. ലേലത്തില്‍ പങ്കെടുക്കുന്നവര്‍ ലേല 
വ്യവസ്ഥകള്‍ കര്‍ശനമായി പാലിക്കേണ്ടതും സര്‍ക്കാര്‍ 
ലേലത്തിന്‌ ബാധകമായ എല്ലാവിധ നിബന്ധനകളും ഈ 
ലേലത്തിനും ബാധകമാകുന്നതുമാണ്‌. പ്രസ്തുത ലേലം മാറ്റി 
വയ്ക്കുന്നതിനോ അസ്ഥിര പ്പെടുത്തുന്നതിനോ ആലുവ 
തഹശില്‍ദാര്‍ക്ക്‌ അധികാര മൂണ്ടായിരിക്കുന്നതാണ്‌. ലേലം 
സംബന്ധിച്ച കൂടുതല്‍ വിവരങ്ങള്‍ക്ക്‌ ആലുവ താലാക്ക്‌ 
ഓഫീസിലോ വടക്കുംഭാഗം വില്ലേജ്‌ ഓഫീസിലോ 
ബന്ധപ്പെടേണ്ടതാണ്‌. 


ലേല വസ്തു---വടക്കുംഭാഗം വില്ലേജ്‌ ഓഫീസ്‌ പരിസരത്ത്‌ 
നില്‍ക്കുന്നതും പട്ടികയില്‍ വിവരിച്ചിരിക്കുന്നതുമായ മഴമരം. 


ലേല സ്ഥലം--വടക്കുംഭാഗം വില്ലേജ്‌ ഓഫീസ്‌. 


നിരത്ര്രവ്യം--* 2,500. 

നികുതി--18% ചരക്ക്‌ സേവന നികുതി. 

വികസന ഫണ്ട--മരം വിറ്റുകിട്ടുന്ന ആകെ തുകയുടെ 5%. 
ലേല തീയതി-18-2-2021 പകല്‍ 11.30 മണി. 


താലൂക്കാഫീസ്‌, 
ആലുവ. 


(ഒപ്പ) 


തഹശീല്‍ദാര്‍ (ഭൂരേഖ. 


Gaz. No. 7/2021/DTP (CLR). 


155 


പരസ്യം 
() 


നമ്പര്‍ എച്ച്‌3-10408/2020. 2021 ജനുവരി 1. 


ആലുവ താലൂക്ക്‌, കിഴക്കുംഭാഗം വില്ലേജില്‍ പാറപ്പുറം 
കരയില്‍ കോട്ടൂരാന്‍ വീട്ടില്‍ വര്‍ഗ്ഗീസ്‌ മകന്‍ ജോണി, കെ. വി. 
എന്ന കക്ഷി 1-12-2020-00 തീയതി മരണപ്പെട്ടതാണെന്നും ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടു 
കൊണ്ട്‌ പരേതന്റെ ഭാര്യ ലീലാമ്മ ജോണി അപേക്ഷ 
സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ പരേതന്റെ 
നിയമാനുസൃത അവകാശികള്‍ എന്നറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ലീലാമ്മ ജോണി ഭാര്യ 62 

2 സ്റ്റെജിമോള്‍ ഫ്രാന്‍സി മകള്‍ 41 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരുടെ പേരില്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്ൃം ഗസറ്റില്‍ പ്രസിദ്ധീ കരിക്കുന്ന 
തീയതി മുതല്‍ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട്‌ ഈ 
ഓഫീസില്‍ ഹാജരാകേണ്ടതാണ്‌. തപാല്‍ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ എച്ച്‌3-8107/2020. 2020 ഒക്ടോബര്‍ 16. 


ആലുവ താലൂക്ക്‌, ആലുവ ഈസ്റ്റ്‌ വില്ലേജില്‍ 
അശോകപുരം കരയില്‍ കാഞ്ഞിരത്തിങ്കല്‍ വീട്ടില്‍ 
അബ്ദുള്‍ ഖാദര്‍ മകന്‍ ബൈഹക്കി എന്ന കക്ഷി 24-7-2020-90 
തീയതി മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ 
ഭാരൃ ഷാജിത അപേക്ഷ സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവരാണ്‌ പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ 
എന്നറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഷ്വാജിത ഭാര്യ 55 

2 ലാലിഹ്‌ മകന്‍ 31 

3 മനുജബാന്‍ മകള്‍ 28 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരുടെ പേരില്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്ൃം ഗസറ്റില്‍ പ്രസിദ്ധീ കരിക്കുന്ന 
തീയതി മുതല്‍ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട്‌ ഈ 
ഓഫീസില്‍ ഹാജരാകേണ്ടതാണ്‌. തപാല്‍ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ എച്ച്‌3-8101/2020. 2020 ഒക്ടോബര്‍ 16. 


ആലുവ താലൂക്ക്‌, അങ്കമാലി വില്ലേജില്‍ വേങ്ങൂര്‍ 
കരയില്‍ കുറിയേടത്ത്‌ വീട്ടില്‍ കെ. പി. ജോര്‍ജ്‌ മകന്‍ 
ജിന്റോ കെ. ജോര്‍ജ്‌ എന്ന കക്ഷി 11-11-2017-90 തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ 
പിതാവായ ജോര്‍ജ്‌, കെ. പി. അപേക്ഷ സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്നവരാണ്‌ പരേതന്റെ നിയമാനുസൃത 
അവകാശികള്‍ എന്നറിവായിരിക്കുന്നു. 


